C 


Government of Kerala 
കേരള സർക്കാർ 

2008 


| Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12 / 2006 -2008 


GOVERN 


ര സ 
MENT OF 


OF KER ! 


पाव जपत 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIII 


THIRUVANANTHAPURAM , TUESDAY 


No. 


വാല്യം 53 


തിരുവനന്തപുരം, ചൊവ്വ 


30th December 2008 
2008 ഡിസംബർ 30 
9th Pousha 1930 
1930 പൌഷം 9 


നമ്പർ 


PART III 
Education Department 


വിജ്ഞാപനം 


(2) 


( 1) 


നമ്പർ റ്റി. എക്സ് 


. 11 /11720 /JCTE / 2008. 2008 ഡിസംബർ 16. 


നമ്പർ റ്റി . എക്സ് 


. 3/ 11230/ 2008. 


2008 ഡിസംബർ 11. 


- സാങ്കേതിക പരീക്ഷാ കൺ ട്രോ ളർ 2000 ഏപ്രിൽ 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമാ 
പരീക്ഷയിൽ ത്യാഗരാജ പോളിടെക്നിക്കിൽ നിന്നും 2670 
രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമാൻ ബാജിലാൽ, റ്റി. എ . 
എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു 

പോ യിരി ക്കു ന്നു . ആർക്കെ ങ്കിലും ഈ സർട്ടിഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ , 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചു തരുവാൻ 
താൽപ്പര്യപ്പെടുന്നു . 


സാങ്കേതിക പരീക്ഷാ കൺ ട്രോ ളർ 2004 നവം ബർ 
മാസത്തിൽ നട ത്തിയ ഇല ക് ടോ ണിക് സ് ആന്റ് 
കമ്മ്യൂ ണിക്കേ ഷൻ ഡിപ്ലോമാ പരീക്ഷയിൽ കുന്നംകുളം 
സർക്കാർ പോളി ടെക്നിക്കിൽ നിന്നും 8120009 5 
രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശ്രീമാൻ ജിഹാദ്, വി. വി. 
എന്നയാൾക്ക് നൽകിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു 

പോ യിരി ക്കു ന്നു . ആർക്കെ ങ്കി ലും ഈ സർട്ടിഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചു തരുവാൻ 
താൽപ്പര്യപ്പെടുന്നു . 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


Gaz. No. 52/2008 /DTP. ( Education ) 


96 


KERALAGAZETTE 


[ PART III 


സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരുവനന്തപുരം- 40 എന്ന 
വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


നമ്പർ റ്റി. എക്സസ്. 4 / 11865 /2008. 


2008 ഡിസംബർ 16. 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1975 ഡിസംബർ 
മാസത്തിൽ നട ത്തിയ മെക്കാ നിക്കൽ എഞ്ചിനീയറിംഗ് 
ഡിപ്ലോമാ പരീക്ഷയിൽ അള ഗ പാ ന ഗർ ത്യാഗ രാജ 
പോളിടെക്നിക്കിൽ നിന്നും 3620 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശ്രീമാൻ റ്റി. ജി. രവീന്ദ്രൻ എന്നയാൾക്ക് നൽകിയ 
ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 


( ഒപ്പ്) 


- സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


സാങ്കേതിക പരീക്ഷാ 


കൺട്രോളർ. 


